| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


EA 


GOVERN 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th August 2011 

2011 ആഗസ്റ്റ് 9 
18th Sravana 1933 
1933 ശ്രാവണം 18 


- | 32 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 
Stores Purchase 


Forest Department 
TENDER NOTICE 


No . A2- 2507 /11 . 

19th July 2011. 
Competitive tenders in sealed covers with the work 
superscribed on there are invited by the undersigned for 
and on behalf of the Governor of Kerala , from registered 
eligible persons and Companies for the purchase of Safari 
Vehicles ( 19 seater) to Wildlife Division , Parambikulam . 
The tenders will be accepted upto 3 p . m . on 17 - 8 - 2011 
and will be opened at 4 p . m . at the office of the 
undersigned on the same day in the presence of the 
tenderers who choose to be present. If the notification 
date happens to be a holiday, tenders will be opened on 
the next working day at the same time and place . If the 
tender could not be held on 17 - 8 - 2011 , it will be 
conducted on 20 -8 - 2011 at the same place and time . 

PAC - - 40 ,00,000. 
EMD - - 1,00,000. 
Cost of tender form - > 6,000 + 4 % VAT . 
Time of completion - 15 days . 

The tender form and other particulars can be 
obtained from the office of the undersigned from 1 - 8 - 2011 
till 1 p . m . on 17 -8 -2011 in working days on application in 
writing and on payment of the value of documents ( not 
refundable ) either in cash or by D . D . The tenderers 


should execute a preliminary agreement on Kerala Stamp 
Paper Worth - 100 along with the tenders. All other 
conditions are as usually followed in the STP Rules , 

Kerala. Tender documents issued are not transferable. 
The EMD should be endrosed in favour of the Chief 
Excecutive Officer & Wildlife Warden , Parambikulam FDA 
and should clearly show the name of the work and name 
and address of the tenderers . Incomplete and defective 
tenders will be summarily rejected . 

The undersigned reserve the right to cancel the 
tenders in unavoidable circumstances without stating any 
reason thereof. The tender without agreement and EMD 
will be rejected. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി പറ മ്പി ക്കുളം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ ആന്റ് വൈൽഡ് ലൈഫ് വാർഡൻ, 
പറമ്പിക്കുളം താഴെപ്പറയുന്ന സഫാരി വാഹനങ്ങൾ ( 19 സീറ്റ്) 
വാങ്ങുന്നതിന് പൊതുജനങ്ങളിൽനിന്നും കമ്പനികളിൽനിന്നും 
പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച് മത്സര 
സ്വ ഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർഘാസുകൾ 17 - 8 - 2011 വൈകിട്ട് 3 മണിവരെ സ്വീകരി 
ക്കുന്നതും അന്നേദിവസം വൈകിട്ട് 4 മണിക്ക് താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽവച്ച് ഹാജരുള്ള കരാറുകാരുടെ 


സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. നിശ്ചിത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ അടുത്ത 
പ്രവർത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും ദർഘാസുകൾ 
തുറന്ന് പരി ശോ ധി ക്കു ന്ന താ ണ് . ഏതെ ങ്കിലും 
കാരണത്താൽ 17 - 8 - 2011 - ന് ദർഘാസ് നടക്കാതെ വന്നാൽ 
20 - 8 - 2011 - ൽ നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥല ത്തു വച്ച് 
നടക്കുന്നതാണ്. 


അടങ്കൽ തുക - 


40, 00 , 000. 


നിരതദ്രവ്യം- - - 


1,00,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില 


6, 000 + 4 % വാറ്റ്. 


ജോലി തീർക്കേണ്ട കാലാവധി 15 ദിവസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും താഴെ 
ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 1- 8- 2011 
മുതൽ 17 - 8 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ പവർ ത്തി 
ദിവ സ ങ്ങ ളിൽ ദർഘാസ് ( പമാ ണ ത്തിന്റെ വില രൊക്കം 
പണമായോ ഡി . ഡി . ആയോ (മടക്കിക്കൊടു ക്കു ന്ന ത ല്ല ) 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ്. യാതൊ രു 
കാ ര ണ വ ശാലും ദർഘാസ് പമാ ണ ങ്ങ ൾ കൈമാറാൻ 
പാടില്ലാത്തതാകുന്നു . ദർഘാസിനോടൊപ്പം - 100 - ന്റെ കേരള 
മുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം 
ചെയ്യേണ്ട താ ണ്. കേരള സ്റ്റോർ പർച്ചേസ് നിയ മ ത്തിലെ 
നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഈ പ്രവർത്തിക്കും 
ബാ ധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ ആന്റ് വൈൽഡ് ലൈഫ് വാർഡൻ, 
പറമ്പിക്കുളം എഫ്. ഡി . എ .യുടെ പേരിൽ ജോലിയുടെ പേരും 
കരാറുകാരന്റെ പേരും പൂർണ്ണ മേൽവിലാസവും ആലേഖനം 
ചെയ്ത് ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും 
നിശ്ചിതസമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ ടെണ്ടർ നടപടികൾ 
റദ്ദാ ക്കു ന്ന തി നുള്ള അ ധി കാരം താഴെ ഒപ്പു വെച്ച 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 

SPECIFICATION 


Sl . No . 


Category 


Description 


Engine 
Seating Capacity 


CRDe BSIII 
19 Seater 


Ground Clearance 


above 190 mm 


Overall Length 


Below 5000 mm 


Overall Height 


Below 2600 mm 


( Sd.) 


Office of the 
Chief Executive Officer & 
Wildlife Warden , Parambikulam FDA , 
Thunacadavu (P.O .), Anappady, 
Palakkad. 


Chief Executive 
Officer & Wildlife 

Warden . 


